Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/12 -14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


THIRUVANANTHAPURAM , TUESDAY 


11 


Vol. LVII 
വാല്യം 57 


13th March 2012 

| 2012 മാർച്ച് 13 
23rd Phalguna 1933 
1933 ഫാൽഗുനം 23 


നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Fisheries Department 


ക്ലെയിം നോട്ടീസ് 


[ കേരള സഹകരണ സംഘം ആക്ട് 1969- ലെ 

ചട്ടം 69 (2 ) പ്രകാരം) 
No. FDO /1/ Alpy./11 -12. 

2012 ഫെബ്രുവരി 13 . 


ആലപ്പുഴ ഫിഷറി ഡെവലപ്പ്മെന്റ് ഓഫീസർ ചാർജെടുത്തി 
ട്ടുള്ളതുമാണ്. ടി സംഘ ത്തിന്റെ ആസ്തിബാദ്ധ്യതകളെ 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശ വാ 
ദമോ ആക്ഷേപമോ ഉങ്കിൽ ആയത് രേഖാമൂലം താഴെ ഒപ്പി 
ട്ടിട്ടുള്ള ലിക്വിഡേറ്റർ വശം ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 
ര് മാസത്തിനകം അറിയിക്കേതാണ്. 


- തുറവൂർ മത്സ്യവ്യവസായ സഹകരണസംഘം ( ക്ലിപ 
തം ) നമ്പർ 1046, ഫിഷറീസ് സഹകരണസംഘം രജിസ്ട്രാർ 
ഫിഷ റീസ് ജോയിന്റ് ഡയ റ ക് ടർ ( ദ ക്ഷിണ മേഖ ല ) 
അവർകളുടെ 10 - 10 - 2011 - ലെ എഫ്3 -1685/ 02 നമ്പർ ഉത്തരവ് 
പ്രകാരം ലിക്വിഡേഷനിൽ ആയിട്ടുള്ളതും ലിക്വിഡേറ്ററായി 


- ഫിഷറീസ് ഡെവലപ്പ്മെന്റ് 
ഓഫീസറുടെ കാര്യാലയം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


